Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. 02 ). MMO 
KL /TV (N )/634 / 2012 - 14 


GOVERN 


09 


qoo . 


99m3 
WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1st January 2013 
2013 2020101 1 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


1 1 


beijo 2 


നമ്പർ 


11th Pousha 1934 
1934 19 . 440 11 


PART III 


Stores Purchase 


Forest Department 

TENDER NOTICE 
No. SFE - 96 /2012 

6th December 2012 . 
Competitive tenders in sealed covers superscribing 
the name of work is invited by the undersigned for and 
on behalf of the Governor of Kerala from registered 
contractors in Public Works Department. 

Name of Work with PAC — Supplying boards 
depicting picture of State animal, State bird and 
State flower printed in vinayil sheet and fixed in 
composite aluminium sheet (3. 5mm thickness ) having size 
2 ft x 6 ft and fixing it in different places of Ernakulam , 
Thrissur, Palakkad and Idukki District headquarters — 
1 ,00 ,000 . 

A sample board should be produced along with filled 
up tender form . 


Quantity — 22 Nos. 
E . M . D . — 2,500 . 
Cost of tender form — 400 + VAT. 

Last date and time for sale of tender form 
8 -1- 2013 , 1 p. m . 

Last date and time for receipt of tender — 8 - 1 - 2013 , 
2 p . m . 

Date and time of opening of tender — 8 - 1 - 2013 , 
3 p . m . 

Next date of tender — 11-1-2013 and 16 -1- 2013 . 
If the tender not conduted on the first date . 
Period of completion — 70 days. 

All rules regarding tenders in Public Works 
Department and Forest Department will be applicable to 
this tender also . Further details can be had from the 


Office of Asst. Conservator of Forests , Social 
Forestry (Extn .) Ernakulam , Edappally P. O ., Manimala 
- 

0 
Phone- 0484 2331448 . 


- 


a 


- കേരള ഗവർണ്ണർക്കു വേണ്ടി എറണാകുളം സോഷ്യൽ 
ഫോറസ്ടി ( എ ക് സറ്റൻഷൻ) അ സി സ്റ്റാന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ താഴെ വിവരിക്കുന്ന ജോലികൾക്ക് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് കവറുകളുടെ 
പുറത്ത് ജോലിയുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി 
( എ ക് സറ്റൻ ഷൻ) , മണിമല റോഡ്, ഇടപ്പള്ളി പി . ഒ ., 
എറ ണാ കു ളം - 682 024 എന്ന വിലാ സ ത്തിൽ നിശ്ചിത 
സമയത്തിനുമുമ്പ് സമർപ്പിക്കേണ്ടതാണ്. 


ജോലിയുടെ വിശ ദ വി വ ര വും അ ട ങ്കൽ തുക യും 
എണ്ണവും - സംസ്ഥാന മൃഗം, സംസ്ഥാന പക്ഷി, സംസ്ഥാന 
പുഷ്പം എന്നിവയുടെ ചിത്രം ഉൾക്കൊള്ളുന്നതും വിനയിൽ 
ഷീറ്റിൽ പ്രിന്റ് ചെയ്ത് 3 . 5 mm കോമ്പോസിറ്റ് 
അലൂമിനിയം ഷീറ്റിൽ ഒട്ടിച്ചതും 2 ft x 6 ft വലിപ്പമുള്ളതുമായ 
ബോർഡ്സപ്ലെ ചെയ്യുന്നതിനും ആയത് എറണാകുളം, 
തൃശ്ശൂർ, പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലാ ആസ്ഥാനങ്ങളിൽ 
വനം വകുപ്പ് നിർദ്ദേ ശിക്കുന്ന സ്ഥല ങ്ങ ളിൽ സ്ഥാപിച്ചു 
തരുന്നതിനും - 1,00,000. 

നിരതദ്രവ്യം- 2,500. 
ഏകദേശ എണ്ണം 22. 
ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
പ്രവൃത്തിയുടെ കാലാവധി 70 ദിവസം. 


TENDER NOTICE 
No. A1- 2236/ 2012 . 

28th November 2012. 
Sealed tenders are invited for the supply of Science 
Lab Meterials for the use in School adjoining the area to 
the Aralam Wildlife Sanctuary to Government HS , Aralam 
Farm through Kottappara Eco -Development Committee . 

Tender No. - A1 - 2184/ 12 . 
Estimate Cost - 34 ,000 . 
E . M.D - 1 %. 
Cost of tender form : 

Original - 312 . 
Duplicate — 187 . 

By post ( Original ) - 352. 
Last date and time of sale of tender form 
2- 1- 2013 , 2 p . m . 

Last date and time for the receipt of tender form 
4 -1 - 2013, 3 p . m . 

| Date and time of opening of tender - 4 - 1 -2013, 
3.30 p. m . 

Intending tenderers may apply to the undersigned 
to obtain requisite tender forms on which tenders should 
be submitted . Application for the tender form should be 
accompanied by a cash remittance of above price fixed 
for the same and which is non refundable under any 
circumstances . Tender forms are not transferable. Cost of 
tender form is only acceptable by Money Order or cash 
remittance to this office. As per condition the tenderer 
should send along with his tender an agreement executed 
and signed in Kerala Stamp Paper value of 100 and 
Earnest Money Deposit 1 % of the total cost of articles 
tendered . Tenders without agreement tender form and 
Earnest Money Deposit will be rejected . 


ദർഘാസ് ഫോറങ്ങൾ 8 - 1 - 2013 ഉച്ചയ്ക്ക് 1 മണിവരെ 
എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി (എക്സ്സ്റ്റൻഷൻ) 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേ 
ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വീകരിക്കുന്നതും 3 മണിക്ക് 
സ്ഥലത്ത് ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറന്നു പരിശോധിക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം പൊതു 
ഒഴിവു ദിവ സ മാ യി (പഖ്യാ പിക്കുന്നപക്ഷം ദർഘാസ് 
നൽകുന്നതും സ്വീകരിക്കുന്നതും പരിശോധിക്കുന്നതും അടുത്ത 
പ്രവർത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തുമായിരിക്കും. 
മേൽ ദിവസം ദർഘാസ് നടക്കാതെ വരുന്ന സാഹചര്യത്തിൽ 
11 - 1- 2013 - ലും , 16 - 1-2013 - ലും ദർഘാസ് നടത്തുന്നതായിരിക്കും. 
പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം ബോർഡിന്റെ ഒരു 
മാതൃക കൂടി നൽകേണ്ടതാണ്. 


- ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ സമീപപ്രദേ 
ശങ്ങളിലെ സ്കൂളുകളിലേക്ക് ആറളം ഫോറസ്റ്റ് ഡവലപ്മെന്റ് 
ഏജൻസിയുടെ മേൽനോട്ടത്തിൽ സയൻസ് ലാബിലേക്കുള്ള 
സാധന സാമഗ്രികൾ വിതരണം ചെയ്യാൻ താൽപര്യമുള്ള 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച് ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് നമ്പർ - A1- 2184 / 12. 
അടങ്കൽ തുക - 34,000. 
നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 312. 
പകർപ്പ് - 187. 
- തപാൽ വഴി - 352. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും- 2 - 1- 2013 പകൽ 2 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 4 - 1-2013 പകൽ 3 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 4- 1- 2013 
പകൽ 3.30 മണി. 


- കൂടു തൽ വിവ ര ങ്ങ ൾ എറ ണാ കുളം സോഷ്യൽ 
ഫോറസ്ട്രി ( എക്സ്റ്റൻഷൻ) ഓഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ നേരിട്ടും 0484 -2331448 എന്ന ഫോൺ നമ്പറിലും 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


Office of the 
Assistant Conservator of Forests, 
Social Forestry ( Extn .), 
Ernakulam . 


( Sd .) 
Assistant Conservator 

of Forests. 


(1) 


(2) 
Newton s colour disk 


(3) 
| 1 No. 


Electric motor 


Zinc Rod 


- ദർഘാസ് വില പണമായിട്ടോ മണിയോർഡറായിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖ പ്പെടുത്തി മുദ്രവച്ച ക വ റു കൾ ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസർ ആന്റ് വൈൽഡ് ലൈഫ് വാർഡൻ, 
ആറളം വൈൽഡ് ലൈഫ് ഡിവിഷൻ, ഇരിട്ടി പി. ഒ.- 670 703 
എന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ്. താമസിച്ചു 
ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ 
ദർ ഘാസ് പ മാ ണ ത്തോ ടൊപ്പം ആകെ വിലയുടെ 1 % 
നിര ത ദ വ്യം 100 വിലയുള്ള കേരള മുദ്രപത ത്തിൽ 
പ്രാഥമിക കരാർപത്രവും ഉണ്ടായിരിക്കേണ്ടതാണ്. 

- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


2 Nos. 


Carbon rod 
Zinc plate 
Copper plate 
Round bottom flask ( 250 ml ) 
Glucose (500 gm ) 


1 


No. 


LIST OF EQUIPMENTS 


Benedict s reagent (500 ml) 


Name of the Items 


Quantity 


Litmus paper 


Blue 


Red 


| 1 No. 


Ph indicator paper 
Filter paper 


Microscop 
Slides Common 
Amoeba 
Paramecium 
General 


4 Nos. 


Glass rod 


2 Nos. 


Stethoscope 


Kaleidoscope 
Periscope 


2 Nos. 


Glass tube 
Zinc sulphate (500gm ) 

1 No. 
Ferrous sulphate (500 gm ) 

Magnesium sulphate (500 gm ) 1 
Sodium sulphate (500 gm ) 1 ., 
Copper sulphate (100 gm ) - 3 Nos. 
Sodium hydroxide (500 gm) 1 No. 
Potassium hydroxide ( 500 gm) 1 , 
Ferric nitrate (500 gm) 1 , - 
Potasssium thiocynate (250 gm ) 2 Nos. 
Potasssium chloride (500 gm ) 1 No. 
Acetic acid (500 ml) 
Hydrochloric acid (500 ml) 2 Nos. 
Silver nitrate solution (125 ml) 1 No . 


| 1 


No. 


| 1 
| 1 


Thermometer 110° C 
Spring Balance 
100 gm 
500 gm 
2 Kg 
1000 gm 
Turing fork set 
Ammeter 
Voltmeter 
Concave mirror 
Convex mirror 
Concave lens 
Convex lens 
Prism 
37 mm 
50 mm 
Glass slab 
75x 50 x 18 mm 
100x 60 x 18 mm 


Set 
No . 


3 


Nos. 


Sodium carbonate (500gm ) 
Potassium alum (500gm ) 
Urea ( 500gm ) 
Uric acid (125 ml) 
Zinc carbonate (500gm ) 
Zinc chloride (500gm ) 


| (a) 

(b ) 


Skeleton models 70cm 


ദർഘാസ് പരസ്യം 


( 2 ) 


(3 ) 


51 


( a) 


Human skeleton 


1 


No . 


നമ്പർ A3.10132/ 2012. 


2012 ഡിസംബർ 18. 


Human teeth 


Human ear 


Human eye 


Human heart 


Human brain 


കേരള ഗവർണ്ണർക്കു വേണ്ടി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ, നെന്മാറ താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന 
പ്രവൃത്തിഏറ്റെടുത്ത് നടത്തുന്നതിന് പ്രവൃത്തി പരിചയവും 
നിശ്ചിതയോഗ്യതയുമുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ പട്ടികയിൽ കാണിച്ചിരിക്കുന്നതായ സമയത്തും, 
സ്ഥലത്തുംവച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നെന്മാറയോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ്ഉദ്യോഗസ്ഥനോഹാജരായ 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസ് 
ഫോറം അംഗീകൃത കരാറുകാർക്ക് അവരുടെ രജിസ്ട്രേഷൻ 
കാർഡ്, പാൻ കാർഡ് എന്നിവ കാണിച്ച് പ്രമാണത്തിന്റെ 
വിലയും, നികുതിയും ഒടുക്കിയാൽ നൽകു ന്ന താ ണ് . 
ദർഘാസുകൾ കൈമാറുവാൻ പാടുള്ളതല്ല. ദർഘാസിന്റെ 
വില മടക്കി നൽകുന്നതല്ല. ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം ദർഘാസ് നടത്താൻ സാധിക്കാത്തപക്ഷം 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും 
വച്ച് ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 


1 


10 Nos. 
1 No. 


Human digestive system 
Human respiratory system 
Reproductive system — male 
| Reproductive system -female 

Human skin 
Human kidney 
Human nervous system 
Blood circulation 
Muscles 
Human skull 
Human lunges 
Periodic table 
World — physical 
Kerala — physical 
India — physical 
World — political 
Kerala — political 
India - political 
Conical flak 100ml 
Instrument box wooden 
Set of marble 
Galvanometer 
Test tube 15 x 125 
Test tube stand 
Beaker 
100 ml. 
250 ml. 
Globe 30 cm . 
Telescope 
Binocular 
Magnetic fraction disk 


-- താഴെ പരാ മർശിച്ച പ്രകാ രമുള്ള നിര ത ദ വ്യം 
നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
എടുത്ത ഡിമാന്റ് ഡാഫ്റ്റായോ, പ്ലഡ് ജ് ചെയ്തിട്ടുള്ള 
ഫിക്സഡ് ഡെപ്പോസിറ്റ് രശീത് ആയോ ദർഘാസിനോടൊപ്പം 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 100 വിലയുള്ള കേരള സർക്കാർ 
മുദ്രപ്പത്രത്തിൽ നിശ്ചത മാതൃകയിലുള്ളഒരു പ്രാഥമിക 
ഉടമ്പടി ദർഘാസിനോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
മുകളിൽ പരാമർശിച്ച് പ്രകാരമുള്ള നിരതദ്രവ്യവും പ്രഥമിക 
ഉട മ്പ ടിയും ഉള്ളടക്കം ചെയ്യാതെ സമർപ്പിക്കപ്പെടുന്ന 
ദർഘാസുകൾ നിരാകരിക്കപ്പെടുന്നതായിരിക്കും . ദർഘാസ് 
സംബന്ധമായി കൂടുതൽ വിവരങ്ങൾ നെന്മാറ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് അറിയാവുന്നതാണ്. പട്ടികയിൽ 
പരാമർശിക്കുന്നവയിൽ ഏതെങ്കിലും പ്രവൃത്തികൾ ഒഴിവാക്കാ 
നുള്ള അധികാരം നെന്മാറ ഡി വി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 


2 Nos. 
1 No . 
1 No . 


| 1 


,, 


വിജയിയായ ടെണ്ടറുകാരൻ പ്രവൃത്തി നടത്താനുള്ള 
അനുമതി നൽകി കൊണ്ടുള്ളഉത്തരവ് കൈപ്പറ്റി 15 ദിവസ 
ത്തിനകം തന്നെ ഉടമ്പടി വെച്ച് പ്രവൃത്തി പൂർത്തീകരി 
ക്കേണ്ടതാണ്. ഏതെങ്കിലും പ്രവൃത്തിയുടെ ടെണ്ടർ ലഭിച്ചയാൾ 
ഉടമ്പടി വെ യ് ക്കാ തി രി ക്കു കയോ, പ്രവൃത്തിഏറ്റെടുത്ത് 
നടത്താതിരിക്കുകയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത പ്രവൃത്തി 
ടിയാന്റെനഷ്ടോത്തരവാദിത്വത്തിൽ റീടെണ്ടർ ചെയ്യുകയോ, 
ഡിപ്പാർട്ട്മെന്റലായി ഏറ്റെടുത്തു നടത്തുകയോ ചെയ്യുന്നതാണ്. 


10 
5 


Nos. 
,, 


1 


No. 


-- കേരള പൊതുമരാമത്ത് വകുപ്പിലും വനം വകുപ്പിലും 
ടെണ്ടർ സംബന്ധമായി നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


9 - 1 -2013 - ന് മേപ്പടി ജോലികളിൽ ഏതെങ്കിലും കാരണ 
ത്താൽ ടെണ്ടർകൊള്ളുവാൻ ആരുംതന്നെമുന്നോട്ടു വരാത്ത 
പക്ഷം ടി ടെണ്ടറുകൾ 14 - 1- 2013, 16 -1- 2013 എന്നീ തീയതി 
കളിൽ നിശ്ചിത സമയത്തും സ്ഥലത്തും വെച്ച് നടത്തുന്നതാ 
യിരിക്കും. ഈ തീയതികളിൽ നടക്കുന്ന ടി ടെണ്ടറിന്റെ 
ഫോറം ദർഘാസ് ദിവസം ഉച്ചയ് ക്ക് 12 മണി വരെ 
വിതരണം ചെയ്യുന്നതും, പൂരിപ്പിച്ച ടെണ്ടറുകൾ ദർഘാസ് 
ദിവസം ഉച്ചയ്ക്ക് 2 മണി വരെ സ്വീകരിക്കുന്നതുമാണ്. 


(Sd.) 


Aralam Wildlife Division , 
Iritty P. 0 - 670 703 . 
Phone : 0490 2493160 . 


Chief Executive Officer and 

Wildlife Warden , Aralam . 


പട്ടിക 


കമ 
നമ്പർ 


കാൻ 


പ്രവൃത്തിയുടെ പേര് 


ചണചാക്ക് വിതരണം (2,250 എണ്ണം) 
പ്ലാസ്റ്റിക്ക് ചാക്ക് വിതരണം (750 എണ്ണം) 


2 


അടങ്കൽ തുക - 75,000. 
നിരതദ്രവ്യം - 1,875 വീതം. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ് 4 % . 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 9 - 1- 2013 ഉച്ചയ്ക്ക് 12 മണിവരെ. 

ദർഘാസ് ഫോറം സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 9 - 1 - 2013 , 2 മണി. 

ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
സ്ഥലവും - 9 - 1 - 2013 , 3 മണിക്ക്, ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, നെന്മാറ. 


ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി -എഗ്രിമെന്റ് തീയതി 
മുതൽ 15 ദിവസത്തിനകം. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ കാര്യാലയം, 

( ഒപ്പ്) 
നെന്മാറ. 

ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ. 


